Reg . No . രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 -2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


സാ 


( 


SKERAL 


സ് 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No. 


. 1 15 


Vol. LV 
വാല്യം 55 


THIRUVANANTHAPURAM , TUESDAY 
- തിരുവനന്തപുരം, ചൊവ്വ 


13th April 2010 

2010 ഏപ്രിൽ 13 
23rd Chaithra1932 
| 1932 ചൈത്രം 23 


നമ്പർ 


PART III 
Forest Department 


TIMBER SALES DIVISION , KOTTAYAM 

AUCTION- CUM- TENDER NOTICE 
No. TS2-1498/2009. 

22nd March 2010 . 
The undermentioned quantity of timber kept in each 
timber depots under Timber Sales Division , Kottayam will 
be sold in public Auction -cum - Tender on the dates noted 
against each depot . The sale will be subject to the 
conditions notified in the Kerala Gazette No. 50 dated 
22 - 12 - 2009 by the Chief Conservator of Forests vide Letter 
No. Pro .5 -6835 /09 dated 2 - 12 - 2009. Further details can be 
had from Timber Sales Division , Kottayam and 
corresponding depots during the working hours. 

Class/ Approximate Quantity 
Depot 

Date Teak Other Soft 

( m ) species wood 

| ( m ) ( m ) 
Parampuzha 24- 5 - 2010 
Kothamangalam 11 - 5 - 2010 100 

50 50 
Thalakkodu 27- 5- 2010 200 
Vettikkadu 4 - 5 -2010 150 

50 . 
EMD : 

Teak - - Rs. 20 , 000 . 

Other Species - Rs . 10, 000 . 
Value of tender form --Rs. 200 + VAT. 


- കോട്ടയം ഗവൺമെന്റ് തടി വില്പന വിഭാഗത്തിന്റെ 
കീഴിലുളള ഡിപ്പോ ക ളിലെ തടി യി ന ങ്ങ ൾ താഴെ 
പറയുന്ന തീയതികളിൽ 22 - 12 - 2009 - ലെ കേരള ഗസറ്റ് നമ്പർ 
50 - ൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ( സം രക്ഷണം) 
2 - 12 - 2009 -ാം തീയതിയിലെ പാ . 5 - 6835 / 09 -ാം നമ്പരായി 
പ്രസിദ്ധീകരിച്ചിട്ടുള്ള നിബന്ധനകൾക്ക് വിധേയമായി ദർഘാസ്/ 
ലേല വ്യവസ്ഥപ്രകാരം വിൽക്കുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 
ഈ ഓഫീസിലോ ഡിപ്പോ ഓഫീ സു ക ളിലോ 
ബന്ധപ്പെടേണ്ടതാണ്. 
ഡിപ്പോ തീയതി ഇനം/ ഉദ്ദേശ അളവ് 

തേക്ക് ഘന വെള്ള 
- ( ക . മീ .) മരം മരം 

( ക്യു . മീ.) ( ക്യു . മീ.) 
പാറമ്പുഴ 24 - 5 - 2010 50 30 
കോതമംഗലം 11- 5 - 2010 
തലക്കോട് 27 - 5 - 2010 200 100 
വെട്ടിക്കാട് 4- 5 -2010 
നിരതദ്രവ്യം: 

തേക്ക് 20,000 രൂപ 
മറ്റിനം 10 , 000 രൂപ 
ദർഘാസ് ഫോറത്തിന്റെ വില 200 രൂപ + വാറ്റ് 
Office of the 

- ( Sd.) 
Divisional Forest Officer , Divisional Forest Officer. 
Timber Sales Division , 

(For and on behalf of the 
Kottayam . 

Governor of Kerala ) 


100 


150 


13th APRIL 2010] 


FOREST DEPARTMENT 


234 


പേര് 


- 


APP 


NILAMBUR NORTH DIVISION 

തീയതിയിൽ ലേലം നടത്തുന്നതാണ്. ലേലം സംബന്ധിച്ച 
TENDER -CUM -AUCTION NOTICE 

കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിലോ ( ഫോൺ: 04931 

220232) വഴിക്കടവ് റെയ്ഞ്ച് ഓഫീസിലോ ( ഫോൺ: 04931 
No, B1- 2395/2010 . 

26th March 2010 . 275322 ) പ്രവർത്തി സമയങ്ങളിൽ അന്വേഷിച്ചാൽ അറിയാവുന്ന 
It is hereby notified for the information of the public 

താ ണ് . പട്ടി ക യിൽ കൊടുത്തിട്ടുള്ള അളവ് 
that the tender- cum - auction sale of Teak Poles available at 

ഉദ്ദേ ശ മാ ണ് . കൃത്യമായ അളവ് ലേല സമയത്ത് 
Dumping Depot under Vazhikkadavu Range as mentioned 

അറിയിക്കുന്നതാണ്. 
in the schedule below will be conducted on the dates 

പട്ടിക 
noted below by the Divisional Forest Officer, Nilambur 
North Division or any other officer authorised by him 

വിഭവ 
subject to the sale conditions published by the Chief 

സമാഹരണം ശരാശരി ഉൽപ്പന്നം 

ഡമ്പിംങ് 
Conservator of Forests, Thiruvananthapuram vide No. Pro . 

നടത്തുന്ന (എണ്ണം) 

ഡിപ്പോയുടെ 
( 5) 6835/ 2009 dated 2 -12 - 2009 in Kerala Gazette Number 50 തോട്ടങ്ങളുടെ 
dated 22 - 12- 2009 . The auction sale is subject to the sale 

- പേര് 
conditions published by Government in time to time. If the 

2004 ടി. പി. 4 -ാം തരം തേക്ക് കഴകൾ- 2476 നെല്ലിക്കുത്ത് 
date of auction happens to be a public holiday or if the 

നെല്ലിക്കുത്ത് 5 -ാം തരം തേക്ക് കഴകൾ- 16991 
sale is not conducted due to some unavoidable reasons 
like bundh etc. The sale will be conducted on alternative 

ലേല തീയതിയും സമയവും 21- 4 - 2010 , 10 മണി. 
day noted below at the same place and time. No bid lots 

അടുത്ത തീയതികളും സമയവും-- 28 - 4 - 2010 , 10 മണി, 
if any in the first auction also will be auctioned on the 
alternate date . Further details in this regard can be 

5 - 5 -2010 , 10 മണി. 
obtained from this office (Ph: 04931 220232 ) or the Range 
Office , Vazhikkadavu (Ph : 04931 275322 ) during working 

( Sd.) 
hours . 

Office of the Divisional Divisional Forest Officer. 
SCHEDULE 

Forest Officer, 

(For and on behalf of the 
Name of Approximate 

Name of Nilambur. 

Governor of Kerala ). 
Plantations quantity 

Dumping 
from which - ( Nos. ) 

Depot 
the materials 
extracted 

ദർഘാസ് പരസ്യം 
2004 TP TG 4th class poles - 2476 Nellikuth 

നമ്പർ എഫ്. ഡി. എ .എൻ.എൻ.- 1552/ 2010 . 2010 മാർച്ച് 27 . 
Nellikuth TG 5th class poles — 16991 

-- നില മ്പൂർ നോർത്ത് ഡിവിഷ ൻ , നിലമ്പൂർ/ എടവണ്ണ 
Date and time of auction — 21 -4 - 2010 , 10 a .m . 

റെയിഞ്ചിന്റെ അധികാരപരിധിയിൽ വരുന്നതുംഎക്കോടൂറിസം 
Alternate dates - 28 - 4- 2010 , 10 a. m ., 5- 5 -2010 , 10 a. m . 

വികസനത്തിന്റെ ഭാഗമായി ഓടായിക്കൽ/മമ്പാട് വനസംരക്ഷണ 

സ മി തിയുടെ കീഴിൽ കനോ ലി പ്ലോട്ട്/ അ രു വാ ക്കോട് 
നിലമ്പൂർ നോർത്ത് ഡിവിഷന്റെ കീഴിലുള്ള വഴിക്കടവ് പണി പൂർത്തീകരിച്ചതുമായ അമിനിറ്റി സെന്ററിൽ ചെറുകിട 
റെയ്ഞ്ചിലെ ഡമ്പിംഗ് ഡിപ്പോയിൽ അട്ടിവെച്ചിട്ടുള്ളതും താഴെ സ്റ്റേഷനറി, ക്യാന്റീൻ മുതലായവ 2010 - 2011 വർഷത്തിൽ 
പട്ടികയിൽ വിവരിച്ചിട്ടുള്ളതുമായ തേക്ക് കഴകളുടെ ലേലം തുടങ്ങുന്നതിന് വന സം രക്ഷ ണ സമിതികളിൽ നിന്നും ടി 
താഴെ വിവ രിച്ച തീയതി യിലും സമയത്തും മേഖ ല യിൽ പരി ച യ മുള്ള തദ്ദേശവാസികളിൽ നിന്നും 
നിലമ്പൂർ നോർത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ മുദ്രവെച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ഏറ്റവും 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ ദർഘാസ്/ കൂടു തൽ മാസ വാ ടക രേഖ പ്പെ ടു ത്തുന്ന വ്യക്തിക്ക് 
ലേലം അടി സ്ഥാ ന ത്തിൽ വിൽക്കു ന്ന താണ്. സ്ഥാപനത്തിന് വനസംരക്ഷണസമിതിയുടെ നിയമാവലിക്ക് 
ബഹുമാനപ്പെട്ട ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ പാ . ( 5) അനുസൃതമായി കെട്ടിടം അനുവദിക്കുന്നതായിരിക്കും. ദർഘാസ് 
6835/ 2009 തീയതി 2 -12- 2009 നമ്പരായി കേരള ഗസറ്റ് നമ്പർ 50 അംഗീകരിക്കുന്ന തീയതി മുതൽ ഒരു വർഷക്കാലത്തേക്കോ 
തീയതി 22 - 12 - 2009 - ൽ പ്രസിദ്ധപ്പെടുത്തിയ പൊതുവായ ലേല 31 - 3 - 2011 വരെയോ ഏതാണ് ആദ്യം എന്ന രീതിയിലാണ് 
നിബന്ധനകൾക്കും വ്യവസ്ഥകൾക്കും വിധേയമായിട്ടായിരിക്കും കെട്ടിടം അനു വാദി ക്കു ക . മേൽ ആവ ശ്യ ത്തി ലേ ക്കുള്ള 
ദർഘാസ്/ ലേലം നടത്തുക. സർക്കാർ അതാത് സമയങ്ങളിൽ അത്യാവശ്യ ഫർണിച്ചറുകൾ/ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, 
പ്രഖ്യാപിക്കുന്ന ലേല നിബന്ധനകൾക്ക് വിധേയമായിട്ടായി ഫിഡ്ജ്, മൈക്രോവേവ് ഓവൻ മുതലായവ കെട്ടിടത്തിൽ 
രിക്കും ലേലം നട ത്തുക. ലേല ദിവസം അവധി യായി -- നൽകുന്നതായിരിക്കും. ദർഘാസ് 22 -4 -2010 ഉച്ചകഴിഞ്ഞ് 3 മണി 
വരികയോ ഒഴിവാക്കാനാവാത്ത മറ്റെന്തെങ്കിലും കാരണത്താൽ വരെ സ്വീകരിക്കുന്നതും അന്നേദിവസം 4 മണിക്ക് നിലമ്പൂർ 
ലേലം നട ത്താൻ പറ്റാതെ വരികയോ ചെയ്താൽ താഴെ നോർത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽവച്ച് തുറക്കുന്ന 
കൊടുത്ത പകരം തീയതിയിൽ അതേ സ്ഥലത്തും സമയത്തും തുമായിരിക്കും. അന്നേദിവസം ടെണ്ടർഏതെങ്കിലും അവിചാരിത 
ലേലം നടത്തുന്നതാണ്. ആദ്യ ലേലത്തിൽ വിൽക്കപ്പെടാത്ത കാരണ ങ്ങ ളാൽ നടക്കാതിരുന്നാൽ 29 - 4 - 2010 - ന് നിശ്ചിത 
കഴകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആയതും പകരം കൊടുത്ത സ്ഥലത്തും സമയത്തും ടി ടെണ്ടർ നടത്തുന്നതാണ്. ദർഘാസ് 


13th APRIL 2010] 


FOREST DEPARTMENT 


235 


“ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ( മെമ്പർ സെക്രട്ടറി, 12 . കെട്ടിടത്തിൽ നടത്തുന്ന വ്യാപാരം പരിശോധിക്കുവാൻ 
നിലമ്പൂർ നോർത്ത് ഫോറസ്റ്റ് ഡവലപ്പ്മെന്റ് ഏജൻസി), വ ന സം ര ക ണ സ മിതി പസി ഡ ന്റ് / സക ട്ട റി , 
നില മ്പൂർ നോർത്ത് ഡിവി ഷൻ എന്ന വിലാ സ ത്തിൽ റെയിഞ്ചാ ഫീസർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ 
അയയ്ക്കേ ണ്ടതും കവറിന് പുറത്ത് “അമിനിറ്റി സെന്റർ അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർക്ക് 
വാടകയ്ക്ക് നൽകുന്നതിനുള്ള ദർഘാസ് എന്ന് രേഖപ്പെടു 

അധികാരമുണ്ടായിരിക്കും. 
ത്തേണ്ടതുമാണ്. സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള 
നിയമാവലി താഴെ കൊടുക്കുന്നു. നിയമാവലി നിലമ്പൂർ 

13. കെട്ടിടത്തിന്റെ ചുമരുകളിലോ ഹാളിനുള്ളിലോ മറ്റ് 

- പരസ്യങ്ങൾ പാടില്ലാത്തതാണ്. 
എടവണ്ണ റെയിഞ്ചാഫീസിൽനിന്നോ ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസിൽനിന്നോ പരിശോധിക്കാവുന്നതാണ്. 

-- അടുക്കളയിൽ ഗ്യാസ്കണക്ഷൻ മാത്രമേ ഉപയോഗിക്കാവൂ . 
നിരതദ്രവ്യം - രൂപ 1,500. 

15. മദ്യം ഉപയോഗിക്കുന്നതിനോ വിൽപ്പന നടത്തുന്നതിനോ 

ലഹരി പദാർത്ഥങ്ങൾ, സിഗരറ്റ് എന്നിവ വിൽക്കു ന്ന 
ടെണ്ടർ ഫാറത്തിന്റെ വില - രൂപ 350 + നികുതി. 

തിനോ അനുവാദം നൽകുന്നതല്ല . 
നിബന്ധനകൾ 

16. ഏറ്റവും കുറഞ്ഞത് 6 മാസത്തെ വാടകയോ 10 ,000 

രൂപയോ ഏതാണ് കൂടു തൽ വ രു ന്ന ത് ആ യത് 
1. കെട്ടിടവും പരി സ ര വും വളരെ വൃത്തിയായി 
സൂക്ഷിക്കേണ്ടതാണ്. 

സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി എഗ്രിമെന്റ് വയ്ക്കുന്ന 

ദിവസം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ പേരിൽ 
2. അമിനിറ്റി സെന്ററിൽ പൊതുജനങ്ങൾക്കുവേണ്ടി നിർമ്മി 

ഡെപ്പോസിറ്റായി ഒടുക്കേണ്ടതാണ്. 
ച്ചിട്ടുള്ള കംഫർട്ട് സ്റ്റേഷനിൽനിന്നും വന സം രക്ഷണ 
സമിതി തീരുമാനിക്കുന്ന ഫീസ് മാത്രമേ ഈടാക്കാവൂ . 

17. കാലാവധിക്കുമുമ്പ് കരാറുകാരൻ സ്വന്തം ഇഷ്ടപ്രകാരം 
ആയതിന് രസീത് നൽകേണ്ടതും കംഫർട്ട് സ്റ്റേഷൻ 

കെട്ടിടത്തിൽനിന്നും ഒഴിവായാൽ ഡെപ്പോസിറ്റ് തുക 
സദാസമയവും വൃത്തിയായി സൂക്ഷിക്കേണ്ടതുമാണ്. 

തിരിച്ച് നൽകുന്നതല്ല. ടി തുക വനസംരക്ഷണസമിതി 

വനംവകുപ്പിലേക്ക് കണ്ടുകെട്ടുന്നതായിരിക്കും. 
3. അമിനിറ്റി സെന്ററിലേക്ക് ആവ ശ്യ മായ ശുദ്ധ ജലം 
മോട്ടോർ ഉപയോഗിച്ച് പമ്പ്ചെയ്ത് എടുക്കാവുന്നതാണ്. 

- മാസവാടക എല്ലാ മാസവും 1 മുതൽ 5 വരെയുള്ള 
ആയ തി നുള്ള ഇന്ധന ചെലവ് കരാ റു കാ രൻ 

തീയതിക്കുള്ളിൽ നിലമ്പൂർ ഫോറസ്റ്റ് ഡവലപ്പ്മെന്റ് 
വഹിക്കേണ്ടതാണ്. 

ഏജൻസിയുടെ ആർ.എഫ്. പി.എഫ്. ബാങ്ക് അക്കൗണ്ടിൽ 

നിക്ഷേപിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം വൈകുന്ന 
4. സ്റ്റേഷനറി സാധനങ്ങൾക്കും ഹോട്ടൽ ഭക്ഷണങ്ങൾക്കും 

ഓരോ ദിവസത്തിനും 100 രൂപ വീതം ഫൈൻ ഈടാക്കു 
ന്യായമായ വില മാത്രമേ ഈടാക്കാൻ പാടുള്ളു. വില 

ന്ന താ യി രി ക്കും . മൂന്ന് മാസ ത്തി ല ധികം വാടക 
സ്ഥലത്ത് വ്യക്ത മാ യി പര സ്യ പ്പെടു ത്തേ ണ്ട താ ണ് . 

അടവാക്കാൻ വീഴ്ചവരുത്തിയാൽ കെട്ടിടം ഒഴിപ്പിക്കുന്നതും 
വനസംരക്ഷണ സമിതിക്ക് ഇക്കാര്യത്തിൽ നിയന്ത്രണ 

സർക്കാരിലേക്ക് അടവാക്കാനുള്ള മുഴുവൻ തുകകളും 
അവകാശമുണ്ടായിരിക്കും. 

നിയമാനുസരണം ( റവന്യൂ റിക്കവറി നടപടികളടക്കം) 
5. ഭക്ഷണ അവശിഷ്ടങ്ങൾ വനത്തിനകത്ത് നിക്ഷേപി വസൂൽ ചെയ്യുന്നതുമായിരിക്കും. 
ക്കുവാൻ പാടില്ല . ആയവ ഡസ്റ്റ്ബിന്നിൽ നിക്ഷേപിച്ച് 

- കെട്ടിടം കരാർ പ്രകാരം ഏറ്റെടുത്താൽ അതിൻമേൽ 
യഥാവിധി സംസ്കരിക്കേണ്ടതാണ്. 

കെട്ടിടത്തിന്റെ പേരിൽ യാതൊരുവിധ അവകാശവാദവും 
6. പ്ലാസ്റ്റിക് ബാഗ്, കവറുകൾ, ഗ്ലാസ്, പ്ലാസ്റ്റിക് ഇല എന്നിവ ഉന്നയിക്കുവാൻ കരാറുകാരന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. 
ഉപയോഗിക്കു വാൻ പാടില്ലാത്ത താ ണ് . കെട്ടിടവും 

കരാർ കാലാവധി തീരുന്ന മുറയ്ക്ക് വന സം രക്ഷണ 
പരിസരങ്ങളും പ്ലാസ്റ്റിക്ഫീ ആയി സൂക്ഷിക്കേണ്ടതാണ്. 

സമിതി/ വനംവകുപ്പ് കെട്ടിടം നിയമാനുസരണം ഏറ്റെടു 

ക്കുന്നതായിരിക്കും. കരാറുകാരന്റെ ബാദ്ധ്യത നിശ്ചയിച്ച് 
7. കരാറു കാ രൻ ഏറ്റെടു ക്കുന്ന തീയ തിക്ക് 100 രൂപ 

സെക്യൂരിറ്റി തിരിച്ചുനൽകുന്നതുമായിരിക്കും. 
മുദ്രപ്പത്രത്തിൽ ഒരു എഗ്രിമെന്റ് ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസർ മുമ്പാകെ വയ്ക്കേണ്ടതാണ്. 

20. കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ യഥാസമയം വനസംരക്ഷണ 

- സമിതി നടത്തുന്നതായിരിക്കും. 
8. കെട്ടിടത്തിനോ ഉപകരണങ്ങൾക്കോ യാതൊരുവിധ കേടു 

പാടുകളും വരുത്താൻ പാടില്ല . അപ്രകാരം സംഭവിച്ചാൽ - - 21. കാലത്ത് 6 മണിമുതൽ വൈകുന്നേരം 7 മണിവരെ 
കരാറു കാ രൻ പസ ത നഷ്ട ത്തിന് ഉത്ത ര വാ ദി 

സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കാവുന്നതാണ്. 
യായിരിക്കും. 

22. ഒഴിവുദിനങ്ങളിൽ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കേണ്ടതാണ്. 
9. എഗ്രിമെന്റ് വ്യവസ്ഥകൾക്ക് വിപരീതമായി കരാറുകാരൻ 

- മലി ന ജലം പു ഴ യി ലേക്ക് ഒഴു ക്കു വാൻ പാടി ല്ല . 
പ്രവർത്തിച്ചാൽ യാതൊരുവിധ നോട്ടീസും നൽകാതെ 

ആയ തി നു വേണ്ട സജ്ജീക ര ണ ങ്ങൾ കരാറു കാ രൻ 
കരാർ റദ്ദാക്കാൻ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് 

പ്രത്യേകമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അനുമതി 
( മെമ്പർ സെക്രട്ടറിക്ക്) അധികാരമുണ്ടായിരിക്കും. 

യോടെ ചെയ്യേണ്ടതാണ്. 
10. സാധനങ്ങളുടെ വിലവിവരപ്പട്ടിക പ്രദർശിപ്പിക്കേണ്ടതാണ്. 

ഒരിക്കൽ കെട്ടിടം ഉപയോഗിച്ചതിന്റെ പേരിലോമറ്റേതെങ്കിലും 
11. കെട്ടിടത്തിലേക്ക് ആവശ്യമായ ലൈറ്റ് അറേഞ്ചുമെന്റുകൾ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായതിന്റെ പേരിലോ കരാറുകാരന് 

കരാറുകാരന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മുൻകൂർ എന്തെങ്കിലും വ്യവഹാരത്തിനോ കോടതിയിൽ കേസ് 
അനു വാദത്തോടെ ചെയ്യാവുന്നതാണ്. ആയതിന്റെ ഫയൽ ചെയ്യുന്നതിനോ യാതൊരു അവകാശവും ഉണ്ടായി 
ചെലവ് കരാറുകാരൻ വഹിക്കേണ്ടതാണ്. 

രിക്കുന്നതല്ല. വ്യാപാരത്തിൽ നഷ്ടങ്ങൾ സംഭവിച്ചാൽ 


19. 


24 . 


13th APRIL 2010] 


FOREST DEPARTMENT 


236 


വനസംരക്ഷണസമിതിക്കോ/ വനംവകുപ്പിനോ യാതൊരു - 29. കെട്ടിടം ടെണ്ടർ പ്രകാരം ഏറ്റെടു ക്കുന്ന വ്യക്തി, 
ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുന്നതല്ല. വനസംരക്ഷണ 

ഫോട്ടോ പതിച്ച ഇലക്ഷൻ ഐഡന്റിറ്റി കാർഡ്, വില്ലേജ് 
സ മിതിയോ വനംവകുപ്പോ യാതൊ രു വിധ നഷ്ട ഓഫീസർ നൽകിയ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്നിവ 
പരിഹാരവും ഇക്കാര്യത്തിൽ നൽകുന്നതുമല്ല . 

ഹാജ രാ ക്കേ ണ്ട തും എ ഗി മെന്റിൽ സ്ഥലത്ത് 

സ്ഥിരതാമസക്കാരായ രണ്ടു പേരെ സാക്ഷി ക ളാ യി 
25. എഗ്രിമെന്റ് പ്രകാരം ഏറ്റെടുക്കുന്ന സാധന സാമഗ്രി 

നൽകേണ്ടതുമാണ്. 
കളെല്ലാംതന്നെ കാലാവധി കഴിഞ്ഞാൽ വനസംരക്ഷണ 
സ മിതി സെക്രട്ടറി മുഖേന റെയി ബാ ഫീസറെയോ 

30. കരാർ ഏറ്റെടുത്ത വ്യക്തി/ സ്ഥാപനം, തുടർന്ന് ടി 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനെയോ 

കെട്ടിടം സബീസ്/ സബ്ലെറ്റ്ചെയ്യുവാൻ പാടില്ലാത്തതാണ്. 
ബോദ്ധ്യപ്പെടുത്തേണ്ടതും തിരിച്ചേൽപ്പിക്കേണ്ടതുമാണ്. 

അങ്ങനെ ചെയ്യു ന്ന പക്ഷം, ആയ തി നോ ട ന 

ബന്ധിച്ചുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾക്കും നിയമവ്യവഹാര 
26 .- സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന എല്ലാ ജോലിക്കാരും ങ്ങൾക്കും കരാറുകാരൻ ബാദ്ധ്യസ്ഥനായിരിക്കുന്നതാണ്. 
പച്ച/ ഇളംപച്ച കളറിലുള്ള യൂണിഫോം ധരിക്കേണ്ടതും 

31. വനം വകുപ്പിന്റെ ദർഘാസ് സംബന്ധിച്ച മറ്റ് പൊതു 
നെയിംപ്ലേറ്റ് വയ്ക്കേണ്ടതുമാണ്. യൂണിഫോം ഡിസൈൻ 

വ്യവസ്ഥകളും ഈ കരാറിനും ബാധകമായിരിക്കും. 
എടവണ്ണ റെയി ഞാ ഫീസർ/ ഡിവി ഷ ണൽ ഫോറസ്റ്റ് 
ഓഫീസർ അംഗീകരിച്ച് അനുവദിക്കുന്നതായിരിക്കും. 32. ഇതോടനുബന്ധിച്ച് പുതിയ വ്യവസ്ഥകൾ ഉൾക്കൊള്ളിക്കു 

ന്ന തി നുള്ള അധികാരം ചെയർമാൻ/ ഡിവി ഷ ണൽ 
27. ഓർഡർ നൽകു ന്ന ത നു സ രിച്ച് ഭക്ഷണംഉണ്ടാക്കി 

ഫോറസ്റ്റ് ഓഫീസർ, നിലമ്പൂർ നോർത്ത് ഫോറസ്റ്റ് 
നൽകേണ്ടതാണ്. 

ഡവലപ്പ്മെന്റ് ഏജൻസിയിൽ നിക്ഷിപ്തമായിരിക്കും. 
28. കരാർ പ്രകാരം കെട്ടിടം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ കെട്ടിട 
ത്തിന്റെ പേരിലോ സ്ഥല ത്തിന്റെ പേരിലോ ബാങ്ക് 

- ( ഒപ്പ്) 
ലോണുകൾ എടുക്കുവാൻ പാടില്ലാത്തതാണ്. അങ്ങനെ 

ഡിവിഷണൽ ഫോറസ്റ്റ് 
സംഭവിക്കുന്നപക്ഷം വനസംരക്ഷണസമിതി/ വനംവകുപ്പ് ഡിവിഷണൽ ഫോറസ്റ്റ് 

- ഓഫീസർ. 
എന്നിവർ ഉത്തരവാദികളായിരിക്കുന്നതല്ല. 

ഓഫീസ്, നിലമ്പൂർ. 

( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


